Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL /TV ( N )/ 634/ 2012 - 14 


GOVERNS 


ം 
കയ 


ാർ. 


രള സർക 
WMENT OF 


F KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 ജൂ ലൈ 29 

29th July 2014 
1189 കർക്കടകം 13 
13th Karkadakam 1189 


നമ്പർ 1 എം . 


Vol. III 


No, | 30 


Thiruvananthapuram , 

Tuesday 


1936 ശാവണം 7 
7th Sravana 1936 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


- ( ഹാജർ : കെ . ഗോപാലൻ) 


( 1) 


ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന (1) 
പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷയിൻമേൽ 
തിരൂർ തഹശീൽദാർ മുഖേന അന്വേഷണം നടത്തുകയും 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 


നമ്പർ ജെ - 10179 / 2013 / ഡി. ഡിസ്. (1). 


2014 


മേയ് 


17 . 


വിഷയം : - എം .എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

പെരുമണ്ണ വില്ലേജ്, റീ. സ . 137 / 6- ൽപ്പെട്ട 
10 സെന്റ് നി . കെ . ഭൂമി - പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്ന ത് - അനുമതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ .മുഹമ്മദ് ഷരീഫ് s/o അരിക്കഞ്ചോല 

മൊയ്തീൻകുട്ടി, പെരുമണ്ണ എന്നയാളുടെ 
അപേക്ഷ . 


- അപേക്ഷക്കടിസ്ഥാനമായ ഭൂമി പെരുമണ്ണ വില്ലേജിലെ 
റീ . സ . 137/ 6 - ൽപ്പെട്ടതും കൽപകഞ്ചേരി സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 1977 / 83 നമ്പർ ഭാഗപ്രതാ ധാര പ്രകാരം 
അരിക്കഞ്ചോല കെയിതാലി മകൻ മൊയ്തീൻകുട്ടി എന്നയാൾക്ക് 
ലഭിച്ചതും ടിയാന്റെ മരണശേഷമുണ്ടായ 1919 / 2008 നമ്പർ 
ഭാഗപതാധാരപ്രകാരം അപേക്ഷകന് കൈവശം സിദ്ധിച്ചതു 
മാണെന്ന് തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. വില്ലേജ് 
റിക്കാർഡുകൾ പ്രകാരം അപേക്ഷ ക്ക ടി സ്ഥാ ന മായ ഭൂമി 
നി. കെ . പാറ സ്ഥലമാണെന്നും പട്ടയ ഭൂമിയാക്കി മാറ്റുന്നതിന് 
അയൽ ഭൂവുടമകളുടെ സമ്മതപത്രവും പഞ്ചായത്ത് സെക്രട്ടറി 
യുടെ സമ്മതപത്രവും ലഭിച്ചിട്ടുണ്ടെന്നും തഹശീൽദാരുടെ 
റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 


2 . തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 

12 -7 -2013 - ലെ ബി6 -11726/ 11 നമ്പർ റിപ്പോർട്ട്. 
തിരൂർ താലൂക്ക്, പെരുമണ്ണ വില്ലേജ്, റീ. സ . 137 /6 - ൽപ്പെട്ട 
10 സെന്റ് നി. കെ . ഭൂമി എം.എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ 


തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കു ന്ന തി നുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കു ന്ന തിന് അപേക്ഷ കന് നോട്ടീസ് 
നൽകുകയും 30 - 8 - 2013 - ന് അപേക്ഷകൻ ഹാജരാകുകയും 
ചെയ്തു . അപേക്ഷ പ്രകാ ര മു ള്ള റി . സ . 137 / 6 - ൽ പ്പെട്ട 
10 സെന്റ് സി . കെ .ഭൂമി 1977 / 83 നമ്പർ ആധാര പ്രകാരം 
അപേക്ഷകന്റെ പിതാവിന്റെ കൈവശത്തിലുണ്ടായിരുന്നതും 
ടിയാന്റെ മരണശേഷം 1919/ 2008 നമ്പർ ( പട്ടിക - 3) ഭാഗപ്രതാധാര 
പ്രകാരം അപേക്ഷകന് തീരുസിദ്ധിച്ചതാണെന്ന് അറിയിക്കു 
കയും ടി ഭൂമിക്ക് നികുതി അടവാക്കു ന്നതിന് അനുവാദം 
നൽകണമെന്ന് അപേക്ഷിക്കുകയുമുണ്ടായി. 

- തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷക്കാധാരമായ ഭൂമി അപേക്ഷകൻ ആധാരപ്രകാരം 

കൈവശം വച്ചു വരുന്നതായി കാണുന്നു. കൂടാതെ 4 - 1- 2014 - ന് 
സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷാഭൂമി പാറയായി 
കിടക്കുന്ന കുഴിക്കൂറുകളുള്ള ഭൂമിയാണെന്നും റീ . സ . 137 / 6- ന്റെ 
ഒട്ടളവ് 84 സെന്റാണെന്നും അതിൽ 10 സെന്റ് ഭൂമിയാണ് 
അപേക്ഷകന് അവകാശപ്പെട്ടതെന്നും ബോദ്ധ്യപ്പെടുകയുണ്ടായി. 

- സ്ഥല പരി ശോ ധ ന യു ടേയും തഹ ശീൽ ദാരുടെ 
റിപ്പോർട്ടിന്റേയും അടിസ്ഥാനത്തിൽ തിരൂർ താലൂക്ക്, പെരുമണ്ണ 
വില്ലേജ്, റീ . സ . 137 / 6 - ൽപ്പെട്ട 10 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ മുഹമ്മദ് ഷരീഫ് s /o മൊയ്തീൻകുട്ടി, 
അരിക്കഞ്ചോല , ക്ലാരി ദേശം, പെരുമണ്ണ് എന്നയാളുടെ പേരിൽ 
എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്തു നൽകു ന്ന തി നെ തിരെ ആക്ഷേ പ ങ്ങ ൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 25- 2- 2014 - ലെ 08 / 2014 -ാം നമ്പർ 
കേരള ഗസറ്റിലും താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പഞ്ചാ യ ത്ത്, കൃഷി ഭ വൻ നോട്ടീസ് ബോർഡുക ളിലും 
പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ചര്യത്തിൽ തിരൂർ താലൂക്ക്, പരു മണ്ണ 
വില്ലേജ്, റീ . സ . 137 / 6 - ൽപ്പെട്ട 10 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . മുഹമ്മദ് ഷരീഫ് s /o മൊയ്തീൻകുട്ടി, 
അരിക്കഞ്ചോല , ക്ലാരി ദേശം, പെരുമണ്ണ് എന്നയാളുടെ പേരിൽ 
എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതി നൽകി. ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അ പേ ക്ഷ ക നിൽനിന്നും കുടി സ്റ്റിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
- റീ. സ . 117/ 2 - ൽ ബ്ലോക്ക് 3 ( പഴയ റീ. സ . 304/ 3 )- ൽപ്പെട്ട 0. 0620 

ഹെക്ടർ നി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന 
(1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ 
യിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന അന്വേഷണം 
നടത്തുകയും തഹശീൽദാർ സൂചന (2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അ അ ക്ഷാഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
ആഫീസിലെ 182/ 94 നമ്പർ ആധാരപ്രകാരം പുത്തറവേലിയിൽ 
ശാരദ യമ്മ എന്ന വരിൽനിന്നും അപേക്ഷകർക്ക് കൈവശം 
ലഭിച്ചിട്ടുള്ളതാണെന്നും റീസർവെയ്ക്കു മുൻപ് പല വക 
ഇനത്തിൽ നികുതി അടച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത്രാജ് ആക്ട് 
പ്രകാരം പഞ്ചായത്തിൽ നിക്ഷിപ്തമായ ഭൂമിയല്ലയെന്നും 
അയൽ ഭൂവുടമകളുടെ സമ്മത പത്രം ലഭിച്ചിട്ടുണ്ടെന്നും 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാക്കുന്നതിന് അപേക്ഷകർക്ക് നോട്ടീസ് നൽകുകയും 
17 - 8 - 2010 - ന് അപേക്ഷകനായ ഇ . സി . വർഗ്ഗീസ് ഹാജരായി. 
തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 182/ 94, 3263/ 98, 
2074 /72 -ാം നമ്പർ ആധാരങ്ങളുടെ അസ്സൽ ഹാജരാക്കുകയും 
ചെയ്തു . കൂടാതെ 22 - 10 - 2011- ന് സ്ഥലപരിശോധന നടത്തി. 
അപേക്ഷാഭൂമി 304/3 -ലാണ് ഉൾപ്പെട്ടുവരുന്നതെന്നും റീ. സർവ്വ 
പ്രകാരം 117 /2 - ൽപ്പെട്ടതാണെന്നും, റീ . സ . 117 / 2 പൂർണ്ണമായും 
ഉൾപ്പെട്ട് വരു ന്ന താണ് അപേ ക്ഷ കന്റെ സ്ഥല മെന്നും 
തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

സ്ഥലപരി ശോ ധ ന യു ടേയും തഹ ശീൽ ദാ രു ടെ 
റിപ്പോർട്ടിന്റെയും രേഖകൾ പരിശോധിച്ചതിന്റെയും അടിസ്ഥാന 
ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റീ . സ . 117 / 2 - ൽ ബ്ലോക്ക് 3, ( പഴയ റീസർവേ 304 /3 ) - ൽപ്പെട്ട 
0 . 06 20 ഹെക്ടർ നി . കെ . ഭൂമി അപേക്ഷകരായ 
ശ്രീ . ഇലവുംമൂട്ടിൽ ചാക്കോ വർഗ്ഗീസ്, ഭാര്യ സൂസമ്മ വർഗ്ഗീസ്, 
നേതാജി റോഡ്, തേഞ്ഞിപ്പലം പി. ഒ. എന്നിവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്ത് നൽകു ന്ന തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 1- 4 - 2014 - ലെ 13 / 2014 നമ്പർ കേരള 
ഗസറ്റിലും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ 
പഞ്ചാ യ ത്ത്, കൃഷി ഭ വൻ നോട്ടീസ് ബോർഡു ക ളിലും 
പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരും തന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 117 / 2 - ൽ ബ്ലോക്ക് 3, 
( പഴയ റീസർവേ 304/ 3) - ൽപ്പെട്ട 0.0620 ഹെക്ടർ നി. കെ . ഭൂമി 
അപേക്ഷകരായ ശ്രീ. ഇലവുംമൂട്ടിൽ ചാക്കോ വർഗ്ഗീസ്, ഭാര്യ 
സൂസമ്മ വർഗ്ഗീസ്, നേതാജി റോഡ്, തേഞ്ഞിപ്പലം പി . ഒ. 
എന്നിവരുടെ പേരിൽ എം . എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി 
ഇതിനാൽ ഉത്തര വാകു ന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേ ക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


(2) 
നമ്പർ ജെ -4987 /2001 / ഡി. ഡിസ്സ്(1). 

2014 ജൂൺ 19. 
വിഷയം : - എം .എൽ.ആർ. നിയമം- തിരൂരങ്ങാടി താലൂക്ക്, 

തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 117 / 2 - ൽ 

ബ്ലോക്ക് 3 ( പഴയ റീ . സ . 304 / 3 ) - ൽപ്പെട്ട 
0.0620 ഹെക്ടർ നി. കെ . ഭൂമി- പട്ടയ ഭൂമിയായി 
രജി സ്റ്റർ ചെയ്യു ന്നത്- അ നു മതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . ഇലവും മൂട്ടിൽ ചാക്കോ വർഗ്ഗീസ് ഭാര്യ 

- സൂസമ്മ വർഗ്ഗീസ്എന്നവരുടെ 23 - 7- 2001- ലെ 

അപേക്ഷ . 
2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 15 - 9 - 2001, 
29 - 4- 2005 തീയതികളിലെ 4459 / 01 ( 2) നമ്പർ 
കത്തും 14 - 2 - 2014 - ലെ ജി2 - 10979 /2007 നമ്പർ 
റിപ്പോർട്ടും. 


(3) 


ശ്രീ . ചെമ്പ ത്തിൽ കൃഷ്ണൻ, ചെമ്പത്തിൽ വീട്, 
തേഞ്ഞിപ്പലം എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് 
എതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
21 - 1-2014 - ലെ 3 / 2014 / ഡി . ടി. പി . നമ്പർ കേരള ഗസറ്റിലും 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത്, 
കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലത്തും 
പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരും തന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 
- മേൽ സാഹച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 66 / 1- ൽ ബ്ലോക്ക് 3, 
( പഴയ റീസർവേ 230/ 3 ) - ൽപ്പെട്ട 4.60 സെന്റ് സി . കെ . ഭൂമി 
അപേക്ഷകനായ ശ്രീ . ചെമ്പത്തിൽ കൃഷ്ണൻ, ചെമ്പത്തിൽ 
വീട്, തേഞ്ഞിപ്പലം എന്നയാളുടെ പേരിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തര വാ കു ന്നു . 


- തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽനിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ ജെ - 5161 / 2008/ ഡി . ഡിസ്.( 1). 

2014 ജൂൺ 19 . 
വിഷയം :- എം .എൽ.ആർ. നിയമം- തിരൂരങ്ങാടി താലൂക്ക്, 

തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 66/1 ബ്ലോക്ക് 
3 ( പഴയ റീ . സ . 230/3)- ൽപ്പെട്ട 4.60 സെന്റ് 
നി . കെ . ഭൂമി - പട്ട യ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്നത് അനുമതി നൽകി ഉത്ത ര വ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . ചെമ്പത്തിൽ കൃഷ്ണൻ, ചെമ്പത്തിൽ 

വീട്, തേഞ്ഞിപ്പലം എന്നയാളുടെ അപേക്ഷ . 
2. തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 
18 - 7 - 2008 - ലെ . ജി . 1 - 8085 / 2 007 നമ്പർ 
റിപ്പോർട്ടും 25- 7 - 2013 - ലെ ജി2 - 8085/ 07 നമ്പർ 

റിപ്പോർട്ടും. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റീ . സ . 66 / 1 ബ്ലോക്ക് 3 ( പഴയ റീ . സ . 230 / 3) - ൽപ്പെട്ട 4.60 
സെന്റ് നി . കെ .ഭൂമി എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന 
(1 ) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ 
യിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന അന്വേഷണം 
നടത്തുകയും തഹശീൽദാർ സൂചന ( 2) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

അപേ ക്ഷ ഭൂമി തേഞ്ഞിപ്പലം സബ് രജി സ് ടാർ 
ആഫീസിലെ 992 / 2003 നമ്പർ ആധാരപ്രകാരം കാളാടൻ 
കുട്ടിയാപ്പു എന്നയാളിൽനിന്നും അപേക്ഷകന്റെ പേരിൽ ജന്മം 
തീറ് ലഭിച്ച് കൈവശം വെച്ച് വരു ന്ന താ ണെ ന്നും , മുൻ 

കൈവശക്കാന്റെ പേരിൽ പല വക ഇനത്തിൽ നികുതി 
അടവാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 
പഞ്ചാ യ ത്തിൽ നിക്ഷി പ് ത മായ ഭൂമിയല്ലയെന്നും 
തഹശീൽദാർ സൂചന പ്രകാരം റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. കൂടാതെ 
വില്ലേജ് റിക്കാർഡുകൾ നാളതീകരണം നടത്താൻ 8 - 3- 2013- ലെ 
തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ കെ1- 11159/ 12 
നമ്പർ നട പടികമപകാരം നിർദ്ദേശിച്ചതിനെ തുടർന്ന് 
അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ റീ സർവ്വേ 66 /1 ഭൂ ഉടമയുടെ 
പേരിൽ സ്വകാര്യ നി . കെ . എന്നാക്കി മാറ്റിയിട്ടുള്ളതായും 
റിപ്പോർട്ടിൽ സൂ ചി പ്പിച്ചിട്ടു ണ്ട്. അപേക്ഷ തഹശീൽദാർ 
ശുപാർശ ചെയ്തിട്ടുണ്ട്. 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനു ള്ള രേഖകൾ 
സഹിതം ഹാജ രാ കു ന്ന തിന് അപേക്ഷ കന് നോട്ടീസ് 
നൽകുകയും 26 - 9 - 2013 - ന് അപേക്ഷകൻ ഹാജരാകുകയും 
ആധാരത്തിന്റെ അസ്സൽ ഹാജരാക്കുകയും നികുതി അടവാക്കു 
ന്നതിന് അനുമതി നൽകണമെന്ന് അപേക്ഷിക്കുകയും ഉണ്ടായി. 

കൂടാതെ 28 - 11 - 2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . 
അപേക്ഷ പ്രകാരമുള്ള തേഞ്ഞിപ്പലം റീ . സ . 66/ 1- ൽപ്പെട്ട 4.60 
സെന്റ് ഭൂമിയിൽ കുഴിക്കൂറ് ചമയങ്ങളൊന്നുമില്ലയെന്നും 
ആയത് പാറ സ്ഥലമാണെന്നും ആധാരത്തിൽ പഴയ സർവേ 
നമ്പരാണ്കാണിച്ചിട്ടുള്ളതെന്നും പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 
ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റുന്നതിന് അയൽ കൈവശക്കാർ 
സമ്മതപത്രം നൽകിയിട്ടുണ്ട്. 

സ്ഥലപരി ശോ ധ ന യു ടേയും തഹ ശീൽ ദാ രു ടെ 
റിപ്പോർട്ടിന്റെയും രേഖകൾ പരിശോധിച്ചതിന്റെയും അടിസ്ഥാന 
ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
റീ . സ . 66 / 1- ൽ ബ്ലോക്ക് 3, ( പഴയ റീസർവേ 230 / 3 ) - ൽപ്പെട്ട 
4.60 സെന്റ് നി. കെ . ഭൂമി അപേക്ഷകനായ 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, ( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


